Kerala Gazette No. 46 dated 23rd November 2010 . 
PART II 


വിജ്ഞാപനം 


നമ്പർ 5205 ലെജിൻ1 / 2010 / ലെജി. 


തിരുവനന്തപുരം, 


- 2010 നവംബർ 16. 
- 1932 കാർത്തിക 25. 


കേരള നിയമസഭയുടെ നടപടിക്രമവും കാര്യനിർവ്വ ഹണവും സംബന്ധിച്ച 
ചട്ടങ്ങളുടെ 69 -ാം ചട്ടപ്രകാരം 2010 - ലെ കേരള സംസ്ഥാന ഭവനനിർമ്മാണ ബോർഡ് 
( ഭേദഗതി) ബിൽ, ഉദ്ദേശ്യകാരണങ്ങളുടെവിവരണത്തോടും ധനകാര്യ മെമ്മോറാണ്ടത്തോടും 
കൂടി പ്രസിദ്ധപ്പെടുത്തുന്നു . 


പി . ഡി . രാജൻ, 

സെക്രട്ടറി. 


പന്ത്രണ്ടാം കേരള നിയമസഭ 

ബിൽ നമ്പർ 374 


1971- ലെ കേരള സംസ്ഥാന ഭവനനിർമ്മാണ ബോർഡ് ആക്ട് 

വീണ്ടും ഭേദഗതി ചെയ്യുന്നതിനുള്ള 


ഒരു 


ബിൽ 


പീഠിക : - 1971 - ലെ കേരള സംസ്ഥാന ഭവനനിർമ്മാണ ബോർഡ് ആക്റ്റ് ഇനി 
പറയുന്ന ആവശ്യങ്ങൾക്കായി വീണ്ടും ഭേദഗതി ചെയ്യുന്നത് യുക്തമായിരിക്കുകയാൽ ; 

ഭാരത റിപ്പബ്ലിക്കിന്റെ അറുപത്തിയൊന്നാം സംവത്സരത്തിൽ ഇനി പറയും പ്രകാരം 
നിയമമുണ്ടാക്കുന്നു; 

1. ചുരുക്കപ്പേരും പ്രാരംഭവും. - ( 1) ഈ ആക്റ്റിന് 2010 - ലെ കേരള സംസ്ഥാന 
ഭവനനിർമ്മാണ ബോർഡ് ( ഭേദഗതി) ആക്റ്റ്എന്ന് പേര് പറയാം. 

- ( 2) ഇത് 2010 ജനുവരി 5 -ാം തീയതിയിൽ പ്രാബല്യത്തിൽ വന്നതായി 
കരുതപ്പെടേണ്ടതാണ്. 

2. 36എ എന്ന പുതിയ വകുപ്പ് കൂട്ടിച്ചേർക്കൽ. - 1971- ലെ കേരള സംസ്ഥാന ഭവന 
നിർമ്മാണ ബോർഡ് ആക്റ്റിൽ (1971- ലെ 19), ( ഇതിനുശേഷം പ്രധാന ആക്ട്എന്നാണ് 
പരാമർശിക്കപ്പെടുക), 36 -ാം വകുപ്പിനുശേഷം ഇനി പറയുന്ന വകുപ്പ് കൂട്ടിച്ചേർക്കേണ്ട 
താണ്, അതായത്: 


- “36എ . സംയുക്ത സംരംഭ പദ്ധതിയിലൂടെയോ പൊതു - സ്വകാര്യ പങ്കാളിത്ത 
പദ്ധതിയിലൂടെയോ പാർപ്പിട നിർമ്മാണമോ വികസന പദ്ധതികളോ ഏറ്റെടുക്കുന്നതിന് 
ബോർഡിനുള്ള അധികാരം. - ബോർഡിന്, സംയുക്ത സംരംഭ പദ്ധതിമുഖേന 
അല്ലെങ്കിൽ പൊതു - സ്വകാര്യ പങ്കാളിത്ത പദ്ധതി മുഖേന ഏതൊരു പാർപ്പിട 
നിർമ്മാണ പദ്ധതിയോ വികസന പദ്ധതിയോ, അതതു സംഗതി പോലെ, സർക്കാരിന്റെ 
അംഗീകാരത്തോടുകൂടി അങ്ങനെയുള്ള ഓരോ പദ്ധതിയും നടപ്പിലാക്കാവുന്നതാണ്. 


വിശദീകരണം. - ഈ വകുപ്പിന്റെ ആവശ്യത്തിലേക്കായി, “ സംയുക്ത സംരംഭ 
പദ്ധതി അല്ലെങ്കിൽ പൊതു സ്വകാര്യ പങ്കാളിത്ത പദ്ധതി എന്നാൽ വാണിജ്യ 
സമുച്ചയങ്ങൾ, ഷോപ്പിംഗ് മാളുകൾ മുതലായവ ഉൾപ്പെടുന്ന ഏതെങ്കിലും പാർപ്പിട 
നിർമ്മാണ പദ്ധതിയോ വികസന പദ്ധതിയോ നടപ്പിലാക്കുന്നതിനുവേണ്ടിസുതാര്യമായതും 
ഓപ്പൺ പാകർമെന്റ് സമ്പ്ദായം മുഖേന ആർജ്ജിച്ച തു മാ യ , സ്വകാര്യ 
വ്യക്തിയുമായോ കമ്പ നി യു മായോ ഉള്ള, ബോർഡിന്റെ പങ്കാളിത്തം എന്ന് 
അർത്ഥമാകുന്നു . . 


3. റദ്ദാക്കലും ഒഴിവാക്കലും. - (1) 2010 - ലെ കേരള സംസ്ഥാന ഭവനനിർമ്മാണ 
ബോർഡ് ( ഭേദഗതി) ഓർഡിനൻസ് (2010 - ലെ 43) ഇതിനാൽ റദ്ദാക്കിയിരിക്കുന്നു. 


- (2 ) അങ്ങനെ റദ്ദാക്കിയിരുന്നാൽ തന്നെയും, പ്രസ്തുത ഓർഡിനൻസ് പ്രകാരം 
ഭേദഗതി ചെയ്യപ്പെട്ട പ്രധാന ആക്സിൻ കീഴിൽ ചെയ്തതോ, ചെയ്തതായി കരുതപ്പെടു 
ന്നതോ ആയ ഏതെങ്കിലും കാര്യമോ, എടുത്തതോ, എടുത്തതായി കരുതപ്പെടുന്നതോ 
ആയ ഏതെങ്കിലും നടപടിയോ ഈ ആക്റ്റ് പ്രകാരം ഭേദഗതി ചെയ്യപ്പെട്ട പ്രധാന 
ആക്ട് പ്രകാരം ചെയ്തതായോ എടുത്തതായോ കരുതപ്പെടേണ്ടതാണ്. 


ഉദ്ദേശ്യകാരണങ്ങളുടെ വിവരണം 


4 


ധനകാര്യമെമ്മോറാണ്ടം 


ബിനോയ് വിശ്വം. 


( ശരിത്തർജ്ജമ) 


